K 


Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KLTV ( N ) 12: 2009 - 2011 


M 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 
വാല്യം 55 


THIRUVANANTILAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


1st June 2010 

2010 ജൂൺ 1 
11th Jyaishta 1932 
1932 ജ്യേഷ്ഠം 11 


| No. 
നമ്പർ 


y 22 


നമ്പർ 


PART III 
Stores Purchase 


Scheduled Caste Development Department 

പുനർ ദർഘാസ് പരസ്യം 


നമ്പർ കെ - 6942010 , 

2010 മേയം 10 . 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഉത്തരമേഖല യിനിംഗ് ഇൻസ്പെക്ടറാഫീസിൽനിന്ന 
ഉത്തരമേഖലയിലെ ചെറുപത്തൽ ( കാസർഗോഡ് ജില ) ഐ . വി . സി . യിലേക്ക് പംബർ tഡിലേക്കും 
( പ്രാക്ടിക്കൽ പരിശീലനത്തിനാവശ്യമായ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് പ്രത്യേകം പ്രത്യേകം 
സീൽവച്ച കവറുകളിൽ മൽസരാടിസ്ഥാനത്തിലുളള ദർഘാസുകൾ പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ നിന്നും 
ണിച്ചുകൊളളുന്നു . 

LIST OF MATERIALS 


Sl . No . 


Description of Materials 
Bench Vice - 125 mm 
Pipe Vice - 3 " 


Quantity 
4 Nos . 


അടങ്കൽതുക രൂപാ 25, 802 , 
നിരതദ്രവ്യം - 18. 
bർഘാസ് ഫോറത്തിന്റെ വില രൂപ 300 + നികുതി. 
bർ ഘോസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും 9- 6- 2010 , 3 മണി, 
ദ് ഘാസ് സീകരിക്കുന്ന അവസാന തീയതിയും സമയവും 11 - 6- 2010, 3 മണീ, 
ദർഘാസ് തുറക്കുന്നതീയതിയും സമയവും - 4 - 6 - 2010 , 12 മണി, 


നിബന്ധനകൾ 


പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ ഇൻസ്പെക്ടർ ഓഫ് ട്രയിനിംഗ്, ഉത്തരമേഖല , പട്ടിക ജാതി 
വികസന വകുപ്പ്, കോഴിക്കോ - 20 , സിവിൽ സമറാഷൻ ബി . ബ്ലോക്ക്, 6 -ാം നില , കോഴിക്കോട് എന്ന 
വിലാസത്തിൽ സമർപ്പിക്കേണ്ടതും കവറിനു പുറത്ത്, ദർഘാസ് പരസ്യ നമ്പരും ഏത 
സ്ഥാപനത്തിലേക്ക് പഠനോപകരണങ്ങൾ വിതരണത്തിനുളള ടെണ്ടർ എന്ന എഴുതേണ്ടതുമാണ്. 
ഒടണ്ടർ ഫോറത്തിനോടൊപ്പം 100 രൂപമുദ്രപ്പത്രത്തിലുളള പ്രാഥമിക കരാർ ഉളളടക്കംചെയ്യേണ്ടതുമാണ്. 
വൈകി കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടറുടെ അംഗീകാരത്തിന് വിധേയമായ ടെണ്ടർ ഉറപ്പിക്കുന്നതാണ്. 
അതാത് ഐ . ററി , സി . യിനിംഗ് സൂപ്രണ്ടുമാർ പ്രസ്തുത ഉപകരണങ്ങൾ വാങ്ങി പരിശോധിച്ച് 
ഗുണനിലവാരം ഉറപ്പുവരുത്തിയതിനുശേഷം മാത്രമേ ടി ഉപകരണങ്ങൾ സ്വീകരിക്കുകയുള്ളു . 
ടെണ്ടർ ഒററയ്ക്കാ കുട്ടായോ റദ്ദാക്കുവാനോ നിരസിക്കുവാനോ ഉളള അധികാരം പട്ടികജാതി വികസന 
വകുപ്പ് ഡയറക്റിൽ നിക്ഷിപ്തമായിരിക്കും, 

88ഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും തിരിച്ചു നൽകുന്നതല്ല . 
- 6 , ടെണ്ടർ ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ഇതേ 

സമയത്ത് ടെണ്ടർ നടത്തുന്നതായിരി ക്കും . 
7 . . സർക്കാർ ടെണ്ടറുകൾക്കുള്ള എല്ലാ വ്യവസ്ഥകളും ഈ ടെണ്ടാിനും ബാധകമായിരിക്കും. 

ദർഘാസ് ഫോറത്തിന്റെ പകർപ്പിന് നിയമാനുസൃത വിലയായിരിക്കും. 
9 . സർക്കാർ ഫോറങ്ങൾ കെ മാററം ചെയ്യാൻ പാടുള്ളതല്ല . 

ചെക്കുകൾ , പോസ്ററൽ ഓർഡറുകൾ , ബാങ്ക് ( ഡാഫ്ററുകൾ മുതലായവ a 3 ഘാസ് ഫോറത്തിന്റെ 
വിലയായി സ്വീകരിക്കുന്നതല്ല . 
പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനോടൊപ്പം സാധനങ്ങളുടെ മൊത്തം വിലയുടെ 1 % ( ഒരു ശതമാനം) 
നിരത ( വ്യം കെട്ടിവയ°ക്ക നതാണ്. 
ടെണ്ടർ സമർപ്പിക്കുമ്പോൾ EMD Exemption ഉളളവരാണെങ്കിൽ ഉത്തരവിന്റെ സാക്ഷ്യപ്പെടുത്തിയ 
പകർപ്പം, അവർക്ക് Exemption അനുവദിച്ചിട്ടുളള ഉപകരണങ്ങളുടെ ലിസ്ററും സാക്ഷ്യപ്പെടുത്തി 
വച്ചിരിക്കേണ്ടതാണ്, 


ll. 


ഉത്തരംമഖല യിനിംഗ് 
ഇൻസ്പെക്ടറാഫീസ്, കോഴിക്കോട്, 


യിനിംഗ് ഇൻസ്പെക്ടർ , 


